Regn . No . KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


a 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. രജി. നമ്പർ 
KL /TV ( N )/634/2012 - 14 


കര 
GOVERNM 
- 
M 


ക്കുമാർ 


രള സർക്ക 
NMENT OF 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


21st May 2013 
- 2013 മേയ് 21 
31st Vaisakha 1935 
1935 വൈശാഖം 31 


| 21 


വാല്യം 2 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ / ലേല നോട്ടീസ് 


നിബന്ധനകൾ 


നമ്പർ എൻ. ഇ . 2 / 2013. 


2013 ഏപ്രിൽ 26. 


- നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംരക്ഷിച്ചുവരുന്ന 
2527 -ഓളം തെങ്ങുകളിൽ നിന്നും 2013 ജൂൺ മാസം 1 മുതൽ 
2014 മേയ് മാസം 31 വരെയുള്ള കാലയളവിൽ തേങ്ങയായോ 
കരിക്കായോ ശേഖരിച്ചുകൊണ്ടുപോകുന്നതിനുള്ള അവകാശം 
ടെണ്ടർ / ലേല വ്യവസ്ഥപ്രകാരം വിൽക്കുന്നതിന് തീരുമാനി 
ച്ചിരിക്കുന്നു . താൽപ്പര്യമുള്ളവർ 29 - 5 - 2013 ബുധനാഴ്ച 
പകൽ 3 മണിക്ക് മുൻപായി മുദ്രവച്ച ടെണ്ടറുകൾ 
സമർപ്പിക്കേണ്ടതാണ്. 


അന്നേദിവസം മുകളിൽ കാണിച്ചിരിക്കുന്ന സമ യ 
പ്രകാരം അപ്പോൾ ഹാജരുളള ടെണ്ടറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ലേലം നടത്തുന്നതും ലേലത്തിനു 
ശേഷം ടെണ്ടർ തുറക്കുന്നതുമാ ണ് . എന്തെങ്കിലും 
കാരണത്താൽ ടി ദിവസം അവധിയായി പ്രഖ്യാപിക്ക 
പ്പെട്ടാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ഇതേ സമയം 
തന്നെ ലേല നടപടികൾ നടത്തുന്നതായിരിക്കും. 
- ടെണ്ടർ ഫോറം 1 400 വിലയ്ക്ക് ( വിൽപ്പന നികുതി 
പുറമെ) ആ ഫീ സിൽനിന്നും ലഭി ക്കു ന്ന താ ണ് . 

ഫോറത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും 
മടക്കികൊടുക്കുന്നതല്ല. ടെണ്ടർ ഫോറം കൈമാറ്റം 


ബ്ലോക്ക് മുഴുവൻ ബ്ലോക്കുകളും. 


4 , 


തെങ്ങുകളുടെ എണ്ണം - 2527. 


3. ടെണ്ടർ ഫോറം 29 - 5 - 2013 -ാം തീയതി 2 .30 വരെ 
മാത്രമെ നൽകുകയുള്ളു. 
ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനുപുറമെ 
മൊത്തം ലേലത്തുകയുടെ മൂന്നിൽ ഒരുഭാഗം തുക 
കൂടി അപ്പോൾതന്നെ അടയ്ക്കേണ്ടതും അല്ലാത്തപക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം നടത്തുന്നതുമായിരിക്കും. 


നിരതദ്രവ്യം 


? 5,000. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 29 - 5 - 2013, 
3 .30 മണി. 


21st 


MAY 2013 ) 


AGRICULTURE DEPARTMENT 


80 


11. നിലവിലുള്ളതും സർക്കാർ കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ ടെണ്ടർ സംബന്ധിച്ച എല്ലാ 
നിയമങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 


12 . ഫാമിൽ നിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരുദ്ധമായി 

പ്രവർത്തിക്കു കയോ ഫാമിലെ വസ്തു വകകൾക്ക് 
എന്തെങ്കിലും തര ത്തിലുള്ള നാശനഷ്ടങ്ങ ൾ 
വരുത്തുകയോചെയ്താൽ ആയതിനുള്ളനഷ്ടപരിഹാരം 
ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 


- നിരതദ്രവ്യവും, സെക്യൂരിറ്റിയും ഡിമാന്റ് ഡ്രാഫ്റ്റ് 
( ഡി . ഡി . )ആയി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ഡി . ഡി .- കൾ, സൂപണ്ട്, ജില്ലാ ക്യഷിഫാം, 
നേര്യമംഗലം എന്ന പേരിൽ കോതമംഗലത്ത് 
മാറത്തക്ക രീതിയിൽ എടുക്കേണ്ടതാണ്. ഡി . ഡി . -കൾ 
EMD ഇനത്തിൽ ബാങ്കിൽ നിന്നും വാങ്ങേണ്ടതാണ്. 
" അക്കൗണ്ട് പേയി ആയി ഡി . ഡി . കൾ 

സ്വീകരിക്കുന്നതല്ല. 
6. ലേലം അംഗീകരിച്ച് ആഫീസിൽനിന്നും അറിയിപ്പുകിട്ടി 
7 ദിവസത്തിനകം ? 50 - ന്റെ മുദ്രപത്രത്തിൽ ഒരു കരാർ 
എഴുതി നൽകേ ണ്ടതും 1 / 3 ഭാഗം തുക കഴിഞ്ഞ് 
ബാക്കിയുള്ളമുഴുവൻ തുകയും അടച്ച് മൊത്തം 
ലേലത്തുകയുടെ 5 % തുക സെക്യൂരിറ്റിയും അടച്ചതിനു 
ശേഷം ലേലക്കാരന്റെ സ്വന്തം ചെലവിലും 
ഉത്തരവാദിത്വത്തിലും വിളവെടുപ്പ് നടത്താവുന്നതാണ്. 
ഓരോ ദിവസവും നടത്തുന്ന വിളവെടുപ്പിൽ കിട്ടുന്ന 
തേങ്ങ യുടെയും കരിക്കിന്റെയും എണ്ണം സ്റ്റോറിൽ 
ബോദ്ധ്യപ്പെടുത്തിയതിനുശേഷം ഫാമിന് വെളിയിൽ 
കൊണ്ടുപോകാവുന്നതാണ്. 
7. 2014 ജനുവരി മാസം 31- നകം എല്ലാ തെങ്ങുകളുടെയും 
മണ്ട് നന്നാക്കി, കുല കെ ട്ടേ ണ്ട തും ആയ തിനു 
ആവശ്യമായ കയർ ഫാമിൽ നിന്നും നൽകുന്ന തു 
മായിരിക്കും. 


13. A ബ്ലോക്കിൽ ഓഫീസ് പരിസരത്ത് നിൽക്കുന്ന നാല് 

ഗൗളീഗാത തെങ്ങുകളെ ലേലത്തിൽ നിന്നും ഒഴിവാക്കി 
നിർത്തിയിട്ടുള്ളതാണ്. 


14 Q ബ്ലോക്കിൽ 3 തെങ്ങും C ബ്ലോക്കിൽ 11 തെങ്ങും 

D ബ്ലോക്കിൽ 27 തെങ്ങും പ്രത്യേകം മാർക്ക് ചെയ്തി 
ട്ടുള്ളതും ആയത് ലേലത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടു 
ള്ളതുമാണ്. 


15. ആദ്യ വിളവെടുപ്പ് ഫാമിൽ വെച്ചു പൊതിച്ച് ചകിരി 

ഫാമിനുതന്നെ നൽകേണ്ടതാണ്. മേൽ നിബന്ധനകൾ 
പൂർണ്ണമായും പാലിക്കാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാ 
യി രി ക്കും . പ്രവർത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 
8 മണിമുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള 
സമയത്ത്മാത്രമെ വിളവെടുപ്പ് അനുവദിക്കുകയുള്ളു. 


കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി സമയങ്ങളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


8. തേങ്ങയുടെയും കരിക്കിന്റെ യും വിള വെടുപ്പ് 

2014 മേയ് 31- ന് കഴിഞ്ഞിരിക്കേണ്ടതാണ്. 
9. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ 

നടപടികൾ അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം 
സൂപ്രണ്ടിനുണ്ടായിരിക്കും. 
10. ടെണ്ടർ / ലേല നടപടികളിൽ ഫാം സൂപ്രണ്ടിന്റെ 

തീരുമാനം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 
അംഗീകാരത്തിന് വിധേയമായിരിക്കും. 


ജില്ലാ കൃഷിത്തോട്ടം, 
നേര്യമംഗലം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


